Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMID 
KL / TV (N )/ 12 /2009- 2011 


OVERN 


no 


VMENT OF 
न्यात अपर 


OF KERALA 


190 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


29th September 2009 
THIRUVANANTHAPURAM , TUESDAY 2009 on Qomio 29 
തിരുവനന്തപുരം, ചൊവ്വ 7th Aswina 1931 

1931 no colmo 7 


\ 38 


beijo 54 


നമ്പർ 


PART III 
Labour Department 


NOTICES 


(1 ) 


(2 


. 


(3 ) 


(4 ) 


67 


No. WCA . 18 / 2009. 

28th July 2009 . 
Whereas Kerala State Electricity Board has deposited 
with this Court an amount of Rs. 3 ,68 , 340 ( Rupees Three 
Lakhs Sixtyeight thousand three hundred and forty only ) 
as Workmen s Compensation payable to the dependents of 
the deceased workman Sri Sajikumar who met with a fatal 
accident on 14 - 8 - 2008 arising out of and in the course of 
his employment as Line Grade -I under the above employer 
viz . Kerala State Electricity Board . 

And whereas an enquiry conducted through the 
Assistant Labour Officer , Thiruvananthapuram III Circle , it 
is understood that the following persons are the 
dependents of the deceased workman within the meaning 
of Section 2 ( 1) ( d ) of the Workmen s Compensation Act , 
1923 . 


2 Kumari Harsha 

Minor Daughter 
3 Kumari Arsha 

do . 
4 Smt. Vedambika , 

Mother 
Gurukripa , T.C . 3/462 ( 1), 
VNRA -4 , TKD Road , 
Muttada , 
Thiruvananthapuram 


Now , therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days from the date of publication of this notice 
in the official gazette . If no such claims are received 
within the stipulated time limit , the entire amount of 
compensation will be disbursed to the dependents mentioned 
above. Claims, if any, preferred thereafter will not be 
considered . 


DETAILS OF DEPENDENTS 


Sl. 


Name and 
Address 


- 


Age 


No. 


Relationship 

with 
Employee 

(3 ) 


(1 ) 


(2 ) 


39 


1 Smt. Gladis John , 

Wife 
T .C . 12 / 272 , Thekkummoodu , 
Kunnukuzhi P. O ., Thiruvananthapuram 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . സജി കു മാറിന്റെ ആശിതർക്ക് തൊഴി ലാളി 
Maisool, 0000 Modo Molmool 3,68 , 340 000 ( 22m el 4001 
അറുപത്തിഎട്ടായിരത്തി മുന്നൂറ്റിനാൽപ്പത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടു ണ്ട്. തൊഴിലാ ളി ക ൾക്കുള്ള 


Gaz . 38/2009/DTP (Labour). 


KERALA GAZETTE 


[PART III 


നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനു സ രിച്ച് 
നിർവ്വചിച്ചപകാരം ടിയാന്റെആശ്രിതരായി (1) ശ്രീമതി ഗ്ലാഡിസ് 
ജോൺ- 39 വയസ്സ് (ഭാര്യ ), (2) കുമാരി ഹർഷ - 14 വയസ്സ് (മകൾ) 
(3) കുമാരി ആർഷ - 7 വയസ്സ്, (മകൾ) ( 4) ശ്രീമതി വേദാംബിക 
67 വയസ്സ് (അമ്മ), എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു.അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താ ണ് . അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ശ്രീ . ഭാസ്കരന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 2,78,174 രൂപ (രണ്ടുലക്ഷത്തി എഴുപത്തി 
എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെആശ്രിതരായി (1) ശ്രീമതി കമലമ്മ @ കമലമ്മാൾ ( ഭാര്യ ) 
58 വയസ്സ്, (2 ) ശ്രീമതി പ്രസന്നകുമാരി- 38 വയസ്സ് (മകൾ), 
( 3) ശ്രീമതി പമകുമാരി - 35 വയസ്സ് ( മകൾ),(4 ) ശ്രീമതി 
പ്രമീളകുമാരി-32 വയസ്സ്, (മകൾ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Office of the State 
Advisory Contract 
Labour Board, 
Thiruvananthapuram. 


(Sd.) 
Commissioner for Workmen s 

Compensation . 


NOTICE 


No. WCA . 311/ 2007. 

28th July 2009. 
Whereas National Insurance Co . Limited has 
deposited with this Court an amount of Rs. 2 , 78 , 174 
(Rupees Two Lakhs Seventyeightthousand One hundred 
and Seventyfour only ) as Workmen s Compensation 
payable to the dependents of the deceased workman 
Sri Baskaran who met with a fatal accident on 15 -6 - 1995 
arising out of and in the course of his employment as 
Driver under the above employer viz . Sri . Shibu , 
Charivuparampil. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Pathanamthitta it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 (1 ) (d ) 
of the Workmen s Compensation Act , 1923. 

DETAILS OF DEPENDENTS 


- SL. 


Name and 
Address 


Age 


No. 


Relationship 

with the 
Employee 


Wife 


- 


58 


- 1 Smt. Kamalamma @ 

Kamalammal, 
Charivupurayidathil, 
Naranganam Muri , 

Naranganam Village 
2 Smt. Prasannakumari do. 
3 Smt. Premakumari do . 
4 Smt. Prameelakumari do . 


No. WCA . 910 /2009 . 

22nd July 2009. 
Whereas the Divisional Manager, National Insurance 
Company Limited , Divisional Office, Kollam has deposited 
with this Court a sum of Rs. 4 , 92 ,508 (Rupees Four Lakhs 
Ninetytwothousand Fivehundred and Eight only ) as 
Compensation to be distributed to the dependents of the 
deceased Sri Yahiya who met with a fatal accident while 
employed under Sri. Basheerkutty, Kunnuvila Veedu , 
Keralapuram and whereas it is reported that 
1. Smt. Subaira (Wife), Ruby Manzil, Keralapuram , 

Velankonam , Punukkannur, Perumpuzha P. O . 
Kumari Ruby (Minor Daughter) do . 
3. Kumari Rubina (Minor Daughter ) do . 
4. Smt. Jameela Beevi (Mother ), Mullankottuvila Veedu , 

-- Velamkonam, Perumpuzha P. 0 . 
are his only dependents as defined under Section 
2 ( 1 ) ( d ) of the Workmen s Compensation Act. If any 
others claim to be such dependents should within 15 days 
of the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 

- ശ്രീ . ബഷീർകുട്ടി, കുന്നുവിള വീട്, കേരളപുരം എന്നയാളുടെ 
കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 

ശ്രീ. യഹിയയുടെആശ്രിതർക്ക് വർക്ക്മെൻസ് കോംപൻസേഷൻ 
നൽകുന്നതിനായി 4,92,508 രൂപ ( നാലു ലക്ഷത്തി തൊണ്ണൂറ്റി 
രണ്ടായിരത്തിഅഞ്ഞൂറ്റിയെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശിതരായി 


Daughter 

do . 
do . 


38 
35 
32 


Now , therefore notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days from the date of publication of this notice 
in the official gazette. If no such claims are received 
within the stipulated time limit, the entire amount of 
compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


- ശ്രീ. ഷിബു , ചരിവുപുരയിടത്തിൽ എന്നയാളുടെ കീഴിൽ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 


29th SEPT . 2009] 


LABOUR DEPARTMENT 


( Sd .) 


1. ശ്രീമതിസുബൈറ (ഭാര്യ ) , റൂബി മൻസിൽ, കേരളപുരം, 

നോട്ടീസ് 
വേലംകോണം, പുനുക്കന്നൂർ, പെരുംപുഴ പി . ഒ. 
2. കുമാരി റൂബി ( പ്രായപൂർത്തിയാകാത്ത മകൾ) ടി 
3. കുമാരി റൂബിന ( പ്രായപൂർത്തിയാകാത്ത മകൾ) ടി 

നമ്പർ എ . 325 / 2009. 

- 2009ജൂ ലൈ24. 
4. ശ്രീമതി ജമീലാബീവി (മാതാവ്), മുളങ്കോട്ടുവിള വീട്, - കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്എന്ന സ്ഥാപനത്തിന്റെ 
വേലംകോണം, പെരുംപുഴ പി . ഒ . 

കീഴിൽ ലൈൻമാ നായി ജോലി നോക്കിവരവെ അപകട 

മുണ്ടായി 13 - 6 -2008 - ൽ മരണമടഞ്ഞ ശ്രീ. എൻ. എൻ. കുമാരൻ 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 

എന്ന തൊഴിലാളിയുടെ ആശിതർക്ക് നഷ്ട പ രി ഹാരം 
ടിയാന്റെ ആശ്രിത രായി/ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 

നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 

3,76,300 രൂപ (മൂന്ന്ലക്ഷത്തിഎഴുപത്തിയാറായിരത്തിമുന്നൂറ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി കോംപൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് 
തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണി 

നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . എൻ. എൻ. കുമാരന്റെ 

ആശ്രിതരായി ( 1) ശ്രീ . നാരായണൻ ( പിതാവ്) , ( 2 ) ശ്രീമതി. 
ക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

കാർത്ത്യായനി ( മാതാവ്) ഞാറാശ്ശേരി വളപ്പിൽ ഹൗസ്, പി. ഒ. 

പെരിങ്ങത്തൂർ, തൃശ്ശൂർ, (3) ശ്രീമതി കെ . ബി . ശ്രീദേവി (ഭാര്യ), 
Office of the 

( 4 ) കുമാരി ഗായത്രി എൻ. കുമാർ, ( മൈനർ മകൾ) (29 - 8 - 2004) 
Regional Joint Labour Commissioner for Workmen s ( 5) മാസ്റ്റർ നവീൻ എൻ. കുമാർ ( മൈനർ മകൻ) (24 - 9- 2006) 
Commissioner, Kollam. 

Compensation . 

ഞാറാശ്ശേരി വളപ്പിൽ ഹൗസ്, പാടൂക്കാട് പി. ഒ., വിയ്യൂർ,തൃശ്ശൂർ. 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്വടക്കാംചേരിഅസിസ്റ്റന്റ് ലേബർ 
ഓ ഫീ സർ അന്വേ ഷണം നടത്തി അറി യിച്ചിട്ടു ണ്ട് . 

അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
നോട്ടീസ് 

ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
നമ്പർ ഡി . 3855 /2006. 

2009ജൂ ലൈ17 . എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയ ത് 
ശ്രീ . പി . വി . കോര, പള്ളത്തുചേരിൽ, ആന ന്താനം, 

തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
മാഞ്ഞാനം, കൊച്ചി- 18 ആന്റ്ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, 

അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 

മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
കൊച്ചി- 36 എന്നിവരുടെ കീഴിൽ ജോലി നോക്കി വ ര 

അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നും തന്നെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . വരദരാജൻ, 

പരിഗണിക്കുന്നതല്ല . 
വാർഡ്- 4, ബോയർ സ്ട്രീറ്റ്, തൃച്ചൻകോട്ട്, തമിഴ്നാടിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 

( ഒപ്പ്) 
5,01,918 രൂപ (അഞ്ചുലക്ഷത്തി ഒരായിരത്തി തൊള്ളായിരത്തി 

ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 
പതിനെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 

കാര്യാലയം, 

കോമ്പൻസേഷൻ കമ്മീഷണർ 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 
വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 
എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ നടുക്കുരിശിനു സമീപം 

നോട്ടീസ് 
തൈയ്ക്കാട്ട് വീട്ടിൽ (1) ശ്രീമതി വീരാമ്മ ( വീരാമ്മാൾ) ( ഭാര്യ ), 
(2 ) ശ്രീമതി ജയലക്ഷിമി (മകൾ), ( 3) ശ്രീ .രാമചന്ദ്രൻ (മകൻ), 
(4) ശ്രീ. ഗോപി (മകൻ), (5 ) ശ്രീ .മുത്തുസ്വാമി ( പിതാവ്) എന്നിവർ 
മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 

നമ്പർ സി . 97 / 2009. 

2009ജൂ ലൈ7. 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ വാളയാറിലുള്ള മലബാർ സിമന്റ് 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ലിമിറ്റഡ് കമ്പ നിയുടെ കീഴിൽ ജോലി നോക്കി വ ര 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുമ്പാകെ അപകടമുണ്ടായി 29- 1- 2009 - ന് മരണമടഞ്ഞ ശ്രീ. കൃഷ്ണ ൻകുട്ടി 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 

- എന്ന തൊഴിലാളിയുടെആശിതർക്ക് നഷ്ട പ രി ഹാരം 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 

നൽകുന്നതിനായി 3, 39,359 രൂപ (മൂന്നുലക്ഷത്തിമുപ്പത്തൊൻ 

പതിനായിരത്തി മുന്നൂറ്റി അൻപത്തൊൻപതു രൂപ മാത്രം) 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 

ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 

ഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച് 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

പ്രകാരം മരണമടഞ്ഞ കൃഷ്ണൻകുട്ടിയുടെആശ്രിതരായി ഭാര്യ 
പി. ഇ . ജയലക്ഷ്മി - 42 വയസ്സ്, പി. എം . സൗമ്യ (മകൾ) - മൈനർ, 

ശ്രീജിത്ത് പി . എം . (മകൻ) - മെനർ എന്നിവർ മാത്രമേ 
- ( ഒപ്പ്) 

യുള്ളൂവെന്ന് പാലക്കാട് 3 -ാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക് മെൻസ് 

ഓ ഫീസറും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓ ഫീസറും 
ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ - അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
കാക്കനാട്, കൊച്ചി. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). പ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ 


80 


KERALA GAZETTE 


[PART III 


നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
15 ദിവ സ ത്തി നകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാ ണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യുന്ന താ ണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


that the following persons are the dependents of the 
deceased workman within the meaning of Section 2 (1) (d ) 
of the Workman s Compensation Act, 1923 . 

DETAILS OF DEPENDENTS 


- Sl. 


Name and 
Address 


No. 


Relationship 

with the 
decased person 


(2 ) 


നമ്പർ സി . 173 / 2009 . 


2009 ജൂ 


ലെ 9. 


Wife 


1 Jyothi Lekshmy, 
- Manjappallil House, 

P. O . Choothupara , 

Kenichira 
2 Athira do . 
- 3 Arathi do . 
- 4 Leela do . 


Daughter 


do. 


Mother 


പാല ക്കാട് ജില്ല യിലെ വിനോദ്, കാക്കാറ്റിൻ മേൽ 
വീട്, അമ്പലവട്ടം, പനമണ്ണ പി. ഒ. എന്ന ആളുടെ ഉടമസ്ഥത 
യിലുള്ള കെ . എൽ. 9 - എം - 4706 എന്ന ഓട്ടോറിക്ഷയിൽ 

ഡവറായി ജോലി നോക്കി വ രവെ അ പക ട മു ണ്ടായി 
21- 4- 2007 - ന് മരണമടഞ്ഞ ശ്രീ . സതീഷ് എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 5, 34 ,083 രൂപ 
( അഞ്ചു ലക്ഷത്തിമുപ്പത്തിനാലായിരത്തി എൺപത്തിമൂന്നു 
രൂപ മാത്രം) പാലക്കാട് ശാഖയിലുള്ളയുണൈറ്റഡ് ഇന്ത്യ 
ഇൻഷ്വറൻസ് കമ്പനി ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ സതീഷിന്റെ ആശി 
തരായി (1) ശ്രീ . ഗോപാലകൃഷ്ണൻ( അച്ഛൻ), 62 വയസ്സ്, 
(2 ) ശ്രീമതി ലക്ഷ്മി (അമ്മ) 59 വയസ്സ്, (3 ) ശ്രീമതി നിഷ 
( സതീഷിന്റെ മരണസമയത്ത്അവിവാഹിത ) (സഹോദരി) 21 വയസ്സ്, 
എന്നിവർ മാത്രമേയുള്ളൂവെന്ന്മണ്ണാർക്കാട്അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തി നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days ( fifteen days) from the date of publication 
of this notice in the official gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any , preferred thereafter will 
not be considered. 

- വൈൽഡ് ലൈഫ് വാർഡൻ, സുൽത്താൻബത്തേരി 
എന്നവരുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകട 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ . സജീവന്റെആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 7,39,780 രൂപ ( ഏഴ്ലക്ഷത്തി 
മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റിഎൺപത്രൂപ മാത്രം) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഈ ഓഫീസിൽ കെട്ടി 
വച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി 
കമ പേരും 

മരണപ്പെട്ട 
നമ്പർ മേൽവിലാസവും 

കക്ഷിയുമായുള്ള വയസ് 

ബന്ധം 
1 ജ്യോതിലക്ഷ്മി, 

ഭാര്യ - 35 
മഞ്ഞപ്പള്ളിൽ വീട്, 
ചൂതുപാറ പി. ഒ ., 

കേണിച്ചിറ 
2 ആതിര 

മകൾ 

- 13 
3 ആരതി 
- 4 ലീല 

മാതാവ് - 62 
- എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താണ്. അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക് മെൻസ് 
കാര്യാലയം, 

കോമ്പൻസേഷൻ കമ്മീഷണർ 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


ടി . 


NOTICES 


- (1) 
No. B -243/09/ WC-21/2002. 


18th July 2009 . 


Whereas the Divisional Forest Officer, Kalpetta has 
deposited with this Court an amount of Rs. 7 , 39 , 780 
(Rupees Seven Lakh Thirtynine thousand Seven hundred 
and eighty only ) as Workmen s Compensation payable to 
the dependents of the deceased workman 
Sri Sajeevan , M . K ., Manjappallil House , Choothupara , 
Waynad District who met with a fatal accident on 9 - 2 - 2002 
arising out of an in the course of his employment under 
the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Sulthan Bathery it is understood 


( 2 ) 


| No. B -1161/ 08 / WC- 219 / 2004. 

18th July 2009 . 
Whereas the Orientel Insurance Co. has deposited 
- with this Court an amount of Rs. 6 ,22 ,999 ( Rupees Six Lakh 

Twentytwo thousand Nine hundred and ninetynine only ) 


29th SEPT. 2009] 


LABOUR DEPARTMENT 


as Workmen s Compensation payable to the dependents of 
the deceased workman Sri Purushothaman , Kizhakke Kavala , 
P. O . Naduvil , who met with a fatal accident on 10 - 1 -2004 
arising out of and in the course of his employment under 
the above employer. 


കെ . പി. അബ്ദുൾള്ളഹാജി, കുട്ടിപഡീരകത്ത് ഹൗസ്, 
-- പി. ഒ . നടുവിൽ എന്നയാളുടെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പുരുഷോത്തമന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
6,22,999 രൂപ ( ആറ്ലക്ഷത്തിഇരുപത്തിരണ്ടായിരത്തി തൊള്ളാ 
യിരത്തി തൊണ്ണൂറ്റിഒൻപത്രൂപ മാത്രം) ഓറിയന്റൽ ഇൻഷ്വറൻസ് 
കമ്പനി ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ 
ടിയാന്റെആശ്രിതരായി 


And whereas an enquiry conducted through the 
Assistant Labour Officer, Taliparamba it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 (1 ) (d ) of the 
Workman s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


SL. 
No. 


Name and 
Address 


Relationship 

with the 
deceased person 


Age 


| 1 


Father 


- 


73 


Kunhiraman , 

Manhathvalappil, 
Kizhakke Kavala, 

P. O . Naduvil 
Kunhathi , do . 


കമ പേരും 

മരണപ്പെട്ട 
നമ്പർ മേൽവിലാസവും 

കക്ഷിയുമായുള്ള വയസ് 

ബന്ധം 
1 കുഞ്ഞിരാമൻ, 

-- പിതാവ് 73 
മഞ്ഞത്ത്വളപ്പിൽ, 
കിഴക്കെ കവല , 

പി . ഒ. നടുവിൽ 
- 2 കുഞ്ഞാതി ടി 

മാതാവ് 62 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
-- യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താണ്. അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


2 


Mother 


- 


2 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days ( fifteen days) from the date of publication 
of this notice in the official gazette. If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


( Sd.) 

Deputy Labour 
Office of the Deputy Labour Commissioner and 
Commissioner, Kannur, Commissioner for Workman s 
S . N . Park Road , Kannur- 1. Compensation. 


